Kerala Gazette No. 40 dated 12th October 2010. 
PART I 


Section iii 


GOVERNA 


STENT OF KE 


ച 


നിയമ ( നിയമനിർമ്മാണം-എച്ച്) വകുപ്പ് 


വിജ്ഞാപനം 
നമ്പർ 10732/ ലെഗ്.എച്ച്- 2/2010 / നിയമം. 

2010 ആഗസ്റ്റ് 8 
തിരുവനന്തപുരം, 

1932 ശ്രാവണം 17 


2010 ആഗസ്റ്റ് 8 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി പറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 49 -ാം നമ്പർ ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1969 - ലെ കേരള സഹകരണ സംഘം ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ഓർഡിനൻസ് 


പീഠിക - 2010 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) ഓർഡിനൻസ് 
(2010 - ലെ 22) 2010ജൂൺ 10 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 


2010 ജൂൺ 28 -ാം തീയതി ആരംഭിച്ച് 2010 ജൂലൈ 29 -ാം തീയതി അവസാനിച്ച 
കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിന് 
പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 


ഭാരതത്തിന്റെ ഭരണ ഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം 2010 - ലെ കേരള സഹകരണ സംഘം ( ഭേദഗതി) ഓർഡിനൻസിന് 
(2010 - ലെ 22) 2010 ആഗസ്റ്റ് 9 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും ; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കു ന്ന പക്ഷം 
വൈഷമ്യങ്ങൾഉണ്ടാകുമെന്നതിനാലും ; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള ഗവർണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ഓർഡിനൻസിന് 2010 - ലെ കേരള സഹകരണ 
സംഘം ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2) ഈ ഓർഡിനൻസിന്റെ 3 -ാം വകുപ്പിലെ (i) -ാം ഖണ്ഡം 2010 ഏപ്രിൽ 
28 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതും (ii ) -ാം ഖണ്ഡം 
2007 ജൂൺ 5 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 


2. 1969 - ലെ 21 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് 1969 - ലെ കേരള സഹകരണ സംഘം 
ആക്ടിന് (1969 - ലെ 21), 3 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികൾക്ക് 
വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3. 63 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1969- ലെ കേരള സഹകരണ സംഘം ആക്ടിലെ 
( 1969 - ലെ 21) 63 -ാം വകുപ്പിൽ, 

(i) ( 3) -ാം ഉപവകുപ്പിൽ, “അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർക്ക് എന്ന 
വാക്കുകൾക്ക് ശേഷം, ഇനി പറയുന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “അല്ലെങ്കിൽ രജിസ്ട്രാറുടെ കീഴുദ്യോഗസ്ഥർക്ക് ; 
- ( ii) (7) -ാം ഉപവകുപ്പിനുശേഷം, ഇനി പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “(8) സർക്കാരിന്, ഈ വകുപ്പിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി, 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട്, മുൻകാല പ്രാബല്യത്തോടുകൂടിയോ പിൽക്കാല 
പ്രാബല്യത്തോടുകൂടിയോ വിജ്ഞാപനം പുറപ്പെടുവിക്കാവുന്നതാണ്. . 


4. റദ്ദാ ക്കലും ഒഴി വാ ക്കലും. - ( 1) 2010 - ലെ കേരള സഹകരണ സംഘം 
( ഭേദഗതി) ഓർഡിനൻസ് ( 2010 - ലെ 22) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


(2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോചെയ്തതായി കരുതപ്പെടു 
ന്നതോ ആയ ഏതെങ്കിലും കാര്യമോ എടു ത്തതോ എടു ത്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസിനാൽ ഭേദഗതി 
ചെയ്തു പ്രകാരമുള്ള പ്രധാന ആക്റ്റ് പ്രകാരം ചെയ്തതോ എടുത്തതോ ആയി 
കരുതപ്പെടേണ്ടതാണ്. 


ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


